GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020 ) 


COMMISSIONERATE OF LAND REVENUE 


4352 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


റ്റീന മേരി തോമസ് 


മകൾ 


29 


2 


21 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ 1-0 2-0 കക്ഷികൾ പരേതന്റെ അന ന്ത രാ 
വകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


റ്റിന്റെ മെറിൻ തോമസ് 
പരേതർക്ക് മറ്റ് അ വ കാ ശികൾ ആരും ഇല്ല എന്ന് 
അന്വേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആക യാൽ 
മേൽപറ ഞ്ഞ വർ മാത്രമാണ് പരേതരുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ട താ ണ്. 
കാലാവധി 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
പുനലൂർ, 


(ഒപ്പ്) 
തഹശീൽദാർ. 


PATHANAMTHITTA DISTRICT 


Kozhencherry Taluk 


പരസ്യം 


(1) 
നമ്പർ എ5-2977/ 2020 . 

2020 മാർച്ച് 18. 
കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ കൈപ്പുഴ 
മുറിയിൽ ലക്ഷ്മി നികേതൻ വീട്ടിൽ വാസുക്കുട്ടൻ നായർ 
13-1-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. ആയതിനാൽ 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടിയുള്ള അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ ഓമനയമ്മ സമർപ്പിച്ച 
അപേക്ഷയിൽ കുളനട വില്ലേജാഫീസറുടെ റിപ്പോർട്ടുപ്രകാരം 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ എ5-168212020 . 

2020 മാർച്ച് 18 . 
കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ മാന്തുക 
മുറിയിൽ സജി വില്ലായിൽ വി . ഇ . ഇടിക്കുള 29-12-2019- ലും 
ടിയാന്റെ ഭാര്യ ഏലിയാമ്മ ഇടിക്കുള 24-12-2017 - ലും മരണ 
പ്പെട്ടിട്ടുള്ളതാണ്. വിവിധ ആവ ശ്യ ങ്ങൾക്കുള്ള അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടി പരേതരുടെ മകൻ 
സ ജി ഇടിക്കുള സമർപ്പിച്ച അപേക്ഷയിൽ 

കു ള നട 
വില്ലേജാഫീസറുടെ റിപ്പോർട്ടു പ്രകാരം നട ത്തി യ തിൽ 
പരേതരുടെ അ വ കാ ശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


കമ് 
നമ്പർ 


പരേതരുമായുള്ള വയസ് 


ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


മകൻ 


51 


ബന്ധം 


സജി ഇടിക്കുള 
സിജി വി . ഇടിക്കുള 


2 


മകൾ 


42 


--- 


ഒാമനയമ്മ 


ഭാര്യ 


66 


2 


46 


3 


44 


ബിനു , റ്റി . വി . 

മകൻ 
ബിജുനാഥ്, വി . 
പരേ ത ന് മറ്റ് അ വ കാ ശി കൾ ആരും ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആയതിനാൽ മേൽ 
പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ്. കാലാ വധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ആകയാൽ മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതരുടെ 
അവ കാശികൾ എന്നു ള്ള തിന് അവ കാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കോഴഞ്ചേരി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Adoor Taluk 


പരസ്യം 


( 2 ) 


നമ്പർ എ5-3046 / 2020. 

2020 മാർച്ച് 18 . 
കോഴ അഞ്ചരി താ ലൂ ക്കിൽ 

ഇല നൂർ വില്ലേ ജിൽ 
ഇലന്തൂർ മുറിയിൽ കല്ലുംകൂനയിൽ വീട്ടിൽ കെ . റ്റി. തോമസ് 
28-10-2019 - ലും ഭാര്യ നിർമ്മല തോമസ് 23-8-2017 - ലും മരണപ്പെ 
ട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതരുടെ മകൾ റ്റീന മേരി തോമസ് 
സമർപ്പിച്ച അപേക്ഷയിൽ ഇല തൂർ വില്ലേജാഫീ സർ 
മു ഖാ ന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ പര ത രു ടെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ സി2-2595 2020. 

2020 മാർച്ച് 7. 
അടൂർ താലൂക്കിൽ തുമ്പമൺ വില്ലേജിൽ കൊച്ചിയിൽ 
ബഥേൽ ഹൗസിൽ വീട്ടിൽ ലീലാമ്മ വർഗ്ഗീസ് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷപ്രകാരം വില്ലേജ് 
ആ ഫീ സർ അന്വേ ഷ ണവും അ വ കാശ വിചാ ര ണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച തിൽ ടിയാളുടെ ഭർത്താവ് 
കെ . പി . വർഗ്ഗീസ് 28-3-2019 - ൽ മരിച്ചു പോയിട്ടുള്ളതായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്നും തുമ്പമൺ വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


226 


